Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2015 


Reg . No. KL / TV ( N )/ 634/ 2015-17 


GOVERN 


കൾ 


ാർ 


ള സർക്ക 
VAMENT OF 


OF KERALA 


tl cf Kk dov 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2015 ഫെബ്രുവരി 10 
| 10th February 2015 


വാല്യം 4 ) 


1190 മകരം 27 
27th Makaram 1190 


നമ്പർ 

y 
No . 1 


6 


Vol. IV 


Thiruvananthapuram , 

Tuesday 


1936 മാഘം 21 
21st Magha 1936 


PART III 
Commissionerate of Land Revenue 


Thiruvalla Taluk 

ലേല പരസ്യം 


-യുടെ വിൽപ്പന നികുതി ഉൾപ്പെടെ മുഴു വൻ തുകയും 
- അപ്പോൾതന്നെ ടിയാൾ ഒടുക്കുവരുത്തേണ്ടതുമാണ്. ജില്ലാ 
കളക്ടർ ലേലം സ്ഥിരീകരിച്ച് 15 ദിവസത്തിനകം വാഹനം 
പസ്തുത സ്ഥല ത്തു നിന്നും നീക്കം ചെയ്യേ ണ്ട താ ണ് . 
സാധാരണ സർക്കാർ ലേലത്തിനുള്ള എല്ലാ നിബന്ധനകളും 
ഈ ലേലത്തിന് ബാധകമായിരിക്കും. 


നമ്പർ ബി2 -10583/ 2014. 

2015 ജനുവരി 1. 
അനധികൃത മണൽ കടത്തുമായി ബന്ധപ്പെട്ട് തിരുവല്ല 
ഡി . വൈ . എസ്. പി . കസ്റ്റ ഡി യി ലെ ടുത്ത് തിരു വല്ല 
പോലീസ് സ്റ്റേഷൻ പരി സ രത്ത് സൂക്ഷിച്ചു വ രുന്ന 
കെ . എൽ. - 08 എ . എ . - 7504 നമ്പർ ടിപ്പർവാഹനം ലേലം 
ചെയ്യുന്നതിന് തിരുവല്ല റവന്യൂ ഡിവിഷണൽ ആഫീസർ 

ഉത്തരവായിട്ടുള്ളതാണ്. 25- 3-2015 പകൽ 11 മണിക്ക് 
തിരു വല്ല തഹസീൽദാ രു ടെ യോ തഹസീൽദാർ ചുമ ത ല 
പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്റേയോ സാന്നിദ്ധ്യത്തിൽ തിരുവല്ല 
പോലീസ് സ്റ്റേഷൻ പരിസരത്തുവച്ച് പ്രസ്തുത വാഹനം 
പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. ലേലത്തിൽ 
പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ " 20, 000 നിരതദ്രവ്യം കെട്ടി 
വയ്ക്കേണ്ടതും, തിരിച്ചറിയൽ രേഖകൾ സമർപ്പിക്കേണ്ടതുമാണ്. 
ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിളിക്കുന്ന ആളിന്റെ പേർക്ക് 
ലേലം താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതും, ലേലതുക 


താലൂക്കാഫീസ്, 
തിരുവല്ല . 


(ഒപ്പ്) 
തഹശീൽദാർ. 


